ചെങ്ങന്നൂർ നഗരസഭ 


വിജ്ഞാപനം 


| [ 1994- ലെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് (1994- ലെ 20 -ാം 

ആക്ടിലെ സെക്ഷൻ 447 (1) 567 

- വകുപ്പുകൾ പ്രകാരം) 


നമ്പർ എച്ച്1-3616 /08. 


2008 സെപ്റ്റംബർ 25. 


-- ചെങ്ങന്നൂർ മുനിസിപ്പൽ കൗൺസിലിന്റെ 19 - 8 - 2008 - ലെ 
1 -ാം നമ്പർ തീരു മാ ന പ കാരം ചെങ്ങന്നൂർ ന ഗ ര സഭാ 
അതിർത്തിയ്ക്കുള്ളിലുള്ള യാതൊരു സ്ഥലവും ഇതോടനുബ 
ന്ധ - 1. 

- ള്ള 
പട്ടികയിൽ വിവരിക്കുന്നവയ്ക്കും മുനിസിപ്പൽ സെക്രട്ടറിയിൽ 
നിന്നുള്ള രേഖാ മൂ ലമുള്ള ലൈസൻസ് കൂടാ തെ യും 
ലൈസൻസ് വ്യവസ്ഥകൾ അനുസരിച്ചല്ലാതെയും 1- 4- 2009 

ൽ 
ഉപയോഗിക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നതിനാൽ 
1994 - ലെ കേരള മുനിസിപ്പാലിറ്റി ആക്റ്റ് സെക്ഷൻ 311, 443, 
444(1- 2), 447, 453, 456, 460 , 467 , 469, 475, 492, 575(2) എന്നീ 
വകുപ്പുകൾ പ്രകാരം ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിക്ക് അക 
ത്തുള്ള യാതൊരു സ്ഥലവും ഇതിനോടനുബന്ധിച്ചുള്ള പട്ടികയിൽ 
പറയുന്നഒന്നോ അതിലധികമോ ആവശ്യങ്ങൾക്ക് 1 - 4 - 2009 
മുതൽ, മറിച്ച് പരസ്യപ്പെടുത്തുന്നതുവരെ, മുനിസിപ്പൽ സെക്രട്ട 
റിയുടെ രേഖാമൂലമുള്ള ലൈസൻസ് കൂടാതെയും ലൈസൻസ് 
വ്യവ സ്ഥ കൾക്ക് അ നു സ ത മ ല്ലാ തെയും ഉ പ യോ ഗിച്ചു 
കൂടാ ത്ത താ ണെ ന്നുള്ള വിവരം ഇതിനാൽ വിജ്ഞാപനം 
ചെയ്തുകൊള്ളുന്നു . 
1. ഇത് സംബന്ധിച്ച് നിലവിലുള്ള 1997 ആഗസ്റ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തിയ വിജ്ഞാപനം ഈ വിജ്ഞാപനം പ്രാബല്യത്തിൽ 

വരുന്ന 1- 4- 2009 മുതൽ അസാധുവാകുന്നതാണ്. 
2. നഗരസഭാ കൗൺസിലിന്റെ 19 - 8 - 2008 - ലെ 1 -ാം നമ്പർ 

തീരുമാനപ്രകാരം പട്ടികയിൽ ചേർത്തിരിക്കുന്ന ഓരോ 
ഇന ത്തിനും അ താ തിനു നേരെ ലൈസൻസ് ഫീസ് 
നിശ്ചയിച്ച് രേഖ പ്പെടു ത്തി യിട്ടു ള്ളതും ആയത് 
ഈ വിജ്ഞാ പ ന ത്തി നു ശേഷം പബ ല്യ ത്തിൽ 
വരുന്നതുമാകുന്നു . 
3. ആക്ടിലെ വ്യവസ്ഥകൾക്ക് അനുസരണമായി, പൊതുവിൽ 
മനുഷ്യന്റെ ജീവനോ ആരോഗ്യത്തിനോ വസ്തുവിനോ 
അപകടകരമായിത്തീരാൻ ഇടയുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു 
ശല്യമുണ്ടാക്കുകയോ ഇടയാക്കിത്തീർക്കുകയോ ചെയ്യാനിട 
യുണ്ടെന്നോമുനിസിപ്പൽ സെക്രട്ടറിക്ക് ബോദ്ധ്യം വരുന്ന 
ഇന ങ്ങൾക്കു കൂടി ലൈസൻസ് ആവശ്യമു ള്ള തി നാൽ 
പസ്ത ഇന ങ്ങൾ ആക്ടിലെ ആറാം പട്ടിക യിലെ 
ഇനങ്ങൾക്കുപുറമേ ഇതോടനുബന്ധിക്കുന്ന പട്ടികയിൽ 
ചേർത്തിട്ടുള്ളതാകുന്നു . 
4. ലൈസൻസിന് അപേക്ഷ സമർപ്പിച്ചാൽ ആക്ടിലെ 
വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും നിയന്ത്രണങ്ങൾക്കും 
പരിധികൾക്കും അനുസരണമായി സെക്രട്ടറിക്ക് ലൈസൻസ് 
അനുവദിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാവുന്നതാണ്. 

ലൈസൻസിൽ മു നി സിപ്പൽ സെക്രട്ട റിയുടെ ഒപ്പും 
മു നി സിപ്പൽ കൗൺസിലിന്റെ സീലും ഉണ്ടാ യി രി 
ക്കുന്നതാണ്. 

ലൈസൻസ് സ്ഥാപന ത്തിന്റെ പ്രധാന ഭാ ഗത്ത് എല്ലാ 
വർക്കും കാണത്തക്കവിധം പ്രദർശിപ്പിക്കേണ്ടതും മുനിസി 
പ്പൽ സെക്രട്ടറിയോ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 

ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതുമാണ്. 
7. ലൈസൻസ് ലഭിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ 
ചുവടെ ചേർക്കുന്നു . 


( എ ) ലൈസൻസിനുള്ള അപേക്ഷാഫാറം മുനിസിപ്പൽ 

ഓഫീസിൽ നിന്ന് വിലയ്ക്ക് ലഭിക്കുന്നതാണ്. 
അപേക്ഷ യിൽ അ തത് സമയത്ത് സർക്കാർ 
നിശ്ചയിക്കുന്ന വിലയ്ക്കുള്ള കോർട്ട് ഫീ സ്റ്റാമ്പ് 
പതിച്ചും അപേ ക്ഷ ക ൻ തന്നെ ഒപ്പു വച്ച് 
മതിയായ ലൈസൻസ് ഫീസ് അടവാക്കിയും 

മുനിസിപ്പൽ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 
( ബി) ലൈസൻസിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് 

ഒരു കമ്പനിയോ സ്ഥാപനമോ അധികം വ്യക്തി 
കൾ ചേർന്നുള്ള ഒരു അസോസിയേ ഷനോ 
പാർട്ടണർമാരുള്ള സ്ഥാപനമോ സൊസൈറ്റിയോ 
അ തു പോ ലെ യുള്ള ഒന്നോ ആണെങ്കിൽ 
അത്തരം അപേക്ഷ യിൽ മാനേജിംഗ് ഡയറ 
ക്ടർമാരോ മാനേജിംഗ് പാർട്ടണർമാരോ അല്ലെ 
ങ്കിൽ പ്രസ്തുത സ്ഥാപനത്തിലെ ഉത്തരവാദിത്വ 
പ്പെട്ട ഒരു വ്യക്തിയോ ഒപ്പു വയ്ക്കേ ണ്ടതും 

ഓഫീസ് സീൽ പതിക്കേണ്ടതുമാകുന്നു . 
( സി ) അപേ ക്ഷ ക ൻ ലൈസൻസ് ആവ ശ്യ മുള്ള 

പരി സ ര ത്തിന്റെ ഉട മ സ്ഥൻ അല്ലെങ്കിൽ 
ആക്ടിലെ 492 ( 3 ) സെക്ഷൻ അ നു സ രിച്ച് 
അപേക്ഷയോടൊപ്പം ഉടമയുടെ സമ്മതപത്രം 
അനുബന്ധിക്കേണ്ടതാണ്. ലൈസൻസിന് എത 
കാലത്തേക്ക്അപേക്ഷിച്ചാലും ഉടമയുടെ സമ്മത 
പ്രതത്തിൽ എന്തെങ്കിലും കാലയളവ് പ്രതിപാദി 
ച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലയളവിലേക്ക് മാത്രമേ 

ലൈസൻസ് അനുവദിക്കുകയുള്ളു. 
( ഡി ) നേരത്തെ നൽകിയ ഒരു ലൈസൻസ് പുതുക്കു 

ന്നതിന് ആവശ്യപ്പെടുന്ന അപേക്ഷകൻ ആദ്യം 

ലൈസൻസ് കിട്ടിയ ആളിൽ നിന്ന് 
വ്യത്യസ്ഥനായ ഒരാളാണെങ്കിൽ ടിയാൻ ആദ്യ 

ലൈസൻസിയുടെ അനന്തരാവകാശിയല്ലെങ്കിൽ 
ആക്ടിലെ 49 2 ( 4 ) സെക്ഷൻ അ നു സ രിച്ച് 
അപേക്ഷയോടൊപ്പം ലൈസൻസ് ആവശ്യമുള്ള 
പരി സ ര ത്തിന്റെ ഉട മ സ്ഥ നിൽ നിന്നുള്ള 
സമ്മതപത്രം അനുബന്ധിക്കേണ്ടതാണ്. 


8 . അപേക്ഷ യോ ടൊ പ്പം ലൈസൻസിന് ആവ ശ്യ മാ യ 
മതിയായ ഫീസ് മുഴുവനും മുൻകൂറായി അടയ്ക്കേണ്ടതാ 
ണ്. 


9. പട്ടികയിൽ ചേർത്തിട്ടുള്ള ലൈസൻസ് ഫീസ് നിർദ്ദിഷ്ട 

സമയപരിധിക്കകം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് മാത്രമേ 
ബാധകമാവുകയുള്ളു. 
( എ ) വാണിജ്യത്തിനോ വ്യാപാരത്തിനോ സംരംഭ 

ത്തിനോ മറ്റുള്ളവയ്ക്കോ വേണ്ടിയുള്ള പുതിയ 
ലൈസൻസിന് അത്തരം സംരംഭങ്ങൾ തുടങ്ങു 
ന്ന തിന് 30 ദിവ സ ങ്ങൾക്ക് മുമ്പ് അപേക്ഷ 
സമർപ്പിക്കേണ്ടതാണ്. പുതുക്കുന്നതിനാണെങ്കിൽ 
വർ ഷാ വ സാ ന ത്തിന് 30 ദിവസം മുമ്പും 
സക ട്ട റിക്ക് അപേക്ഷ സമർപ്പിച്ച് ഫീസ് 

ഒടുക്കേണ്ടതാണ്. 
( ബി ) നിശ്ചിത സമയപരിധി കഴിഞ്ഞ് ലൈസൻസിന് 

സ്വമേധയാ സമർപ്പിക്കുന്ന അപേക്ഷയോടൊപ്പം 

ലൈസൻസിന് ആവശ്യമായ മതിയായ ഫീസ് 
1997 ജനുവരി 4 - ലെ ഗസറ്റ് വിജ്ഞാപനത്തിലെ 
ജി . ഒ . ( എം . എ സ് ) 2 / 97 ത . ഭ. വ . എസ് . ആർ. ഒ . 
നമ്പർ 8 / 1997 - ലെ കേരള മുനിസിപ്പാലിറ്റീസ് 
ആക്റ്റ് 1996 - ലെ കേരള മുനിസിപ്പാലിറ്റി 
( കു റ്റ ങ്ങ ൾ രാജി യാ ക്കൽ) ചട്ടപ്രകാരം 
നിശ്ചയിച്ചിട്ടുള്ള പിഴയും ഈടാക്കുന്നതാണ്. 


( സി ) ശരിയായ വിവരങ്ങളും മുഴുവൻ വിവരങ്ങളും 

ചേർക്കാത്തതിനാലും തെറ്റിദ്ധരിപ്പിക്കുംവിധം 
വിവരങ്ങൾ രേഖപ്പെടുത്തിയാലും മതിയായ 
ഫീസ് അടയ്ക്കാതെ സമർപ്പിച്ച അപേക്ഷയിൽ 
ബാക്കിവരുന്ന ലൈസൻസ് ഫീസും നിയ മ 
പ്രകാരമുള്ള പിഴയും അടയ്ക്കേണ്ടതാണ്. 


സാധനങ്ങൾ/ ലൈസൻസ് ഇല്ലാതെ സൂക്ഷിച്ചിരിക്കുന്ന 
സാധ ന ങ്ങ ൾ | ലൈസൻസ് നീക്കം ചെയ്യു ന്ന തിനോ, 
രണ്ടിനും കൂടിയോ ഉള്ള പൂർണ്ണ അധികാരം മുനിസിപ്പൽ 
സെകട്ട റിക്കും, സെക്രട്ടറി അധി കാ ര പ്പെ ടു ത്തുന്ന 
ഉദ്യോഗസ്ഥനുംഉണ്ടായിരിക്കുന്നതുമാകുന്നു. 


10. ആളോ, പരി സ ര മോ , ബിസിനസോ, വ്യാപാരമോ, 

സംരംഭമോ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടായാൽ 
നിർദ്ദിഷ്ട ഫീസ് അടച്ച് പുതു തായി ലെസൻ സ് 
വാങ്ങേണ്ടതാണ്. 


16. ലൈസൻസ് വ്യവസ്ഥകൾ ലംഘിക്കുകയോ സെക്രട്ടറി 
- അധികാരപ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥനോ നൽകുന്ന 
നിർദ്ദേശങ്ങൾ മാനിക്കാതിരിക്കുകയോ ചെയ്താൽ പൊതു 
താല്പര്യത്തിനായി രേഖാമൂലമുള്ള ഉത്തരവു മുഖേന 

ലൈസൻസ് തടഞ്ഞുവയ്ക്കുന്നതിനോ ഭേദഗതി ചെയ്യുന്ന 
തിനോ റദ്ദ് ചെയ്യു ന്ന തിനോ സക ട്ട റിക്ക് പൂർണ്ണ 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


11. (1 ) താല് ക്കാ ലിക ലൈസൻ സി നു വേണ്ടി നിശ്ചിത 

സമയപരിധിക്കകം അപേക്ഷിക്കുന്ന അപേക്ഷയോ 
ടൊപ്പം താഴെ ചേർക്കുന്നവിധം ലൈസൻസ് ഫീസ് 
അടയ്ക്കേണ്ടതാണ്. 


( എ ) 30 ദിവസം വരെ കാല യ ള വി ലേ ക്കു ള്ള 

- ലൈസൻസിന് നിർദ്ദിഷ്ട ഫീസ് 25 % 


17 . ലൈസൻസ് വ്യവ സ്ഥ ക ൾ പാലിക്കു ന്ന തിനും 
- സെക്രട്ടറിയോ മറ്റ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ 

ലൈസൻസ് വ്യവസ്ഥകളുടെ ക്രമീകരണങ്ങളെ സംബ 
ന്ധിച്ച് അപ്പപ്പോൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്ന 
തിനും ഓരോ ലൈസൻസിയും ബാദ്ധ്യസ്ഥനാണ്. 


( ബി ) 3 മാസം വരെ കാല യ ള വി ലേ ക്കു ള്ള 

- ലൈസൻസിന് നിർദ്ദിഷ്ട ഫീസിന്റെ 50 % 


( സി ) 6 മാസം വരെ കാല യ ള വി ലേ ക്കു ള്ള 

ലൈസൻസിന് നിർദ്ദിഷ്ട ഫീസിന്റെ 75 % 


18 . പട്ടികയിൽ മൊത്ത വിൽപ്പന എന്നു ചേർത്തിരിക്കുന്നത് 

“ വിൽപ്പനയ്ക്കു വേണ്ടിയുള്ള വില്പന” യെ ഉദ്ദേശിച്ചു 
മാകുന്നു. 


നഗരസഭ, 
ചെങ്ങന്നൂർ. 


( ഒപ്പ്) 
സെക്രട്ടറി. 


( 2 ) താല് ക്കാ ലിക ലൈസൻസിനു വേ ണ്ടി നിശ്ചിത 

സമ യ പ രി ധിക്കകം അപേ ക്ഷി ക്കു ക യാ ണ ങ്കിൽ 
അപേ ക്ഷ യോ ടൊപ്പം താഴെ ചേർക്കു ന്ന വിധം 

ലൈസൻസ് ഫീസ് അടയ്ക്കേണ്ടതാണ്. 
1996 - ലെ കേരള മുനിസിപ്പാലിറ്റീസ് ( കുറ്റങ്ങൾ രാജിയാക്കൽ) 
ചട്ടപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള പിഴ ഈടാക്കുന്നതാണ്. 
12. പബ്ലിക് മാർക്കറ്റിൽ കച്ച വടം ചെയ്യുന്ന എല്ലാ 
കച്ചവടക്കാരും അതാത് കച്ചവടത്തിനുള്ള ലൈസൻസ് 
എടുക്കേണ്ടതാണ്. 


വ്യാപാര സ്ഥാപ ന ത്തി ലെയോ വ്യവ സായ 
സ്ഥലത്തിലെയോ സംരംഭത്തിലെയോ ഓരോ ഇനത്തിനും 
പട്ടികയിൽ കാണിച്ച ലൈസൻസ് ഫീ പ്രത്യേകം പ്രത്യേകം 
ബാധ ക മാ കു ന്നതും എല്ലാ ഇന ത്തിനും കൂടി ആകെ 
വരുന്ന പട്ടിക അ നു സ രിച്ചുള്ള ലൈസൻസ് ഫീ 
അടയ്ക്കേണ്ടതാകുന്നു . 


13. തുറസ്സായ സ്ഥല ത്ത് , യാതൊരു അതിർവരമ്പു കളും 

മേൽക്കൂ രയും ഇല്ലാതെ നട ത്തു ന്ന വ്യാപാ ര ത്തിനോ, 
സംരംഭത്തിനോ, അത്തരം ആവശ്യത്തിനുപയോഗിക്കുന്ന 
യഥാർത്ഥ സ്ഥലത്തിന്റെ വിസ്തൃതിക്ക് അനുസൃതമായി 

ലൈസൻസ് ഫീ മേൽ കാണിച്ച് വകു പ്പു ക ളിലെ 
നിബന്ധനകൾക്ക് വിധേയമായി അടയ്ക്കേണ്ടതാണ്. 
14 . ലൈസൻസിന്റെ കാലാവധി ഒരു സാമ്പത്തിക വർഷവും 

പട്ടികയിൽ രേഖപ്പെടുത്തിയ ഒരു വർഷത്തേക്കുമാകുന്നു . 
15 . ലൈസൻസ് കൂടാതെ ലൈസൻസ് ആവ ശ്യമുള്ള 

തൊഴിലോ സ്ഥാപനമോ നടത്തുന്നത് 1994 - ലെ കേരളാ 
മുനിസിപ്പാലിറ്റീസ് ആക്ടിലെ 447 -ാം വകുപ്പനുസരിച്ചുള്ള 
ശിക്ഷയ്ക്ക്വിധേയമാകുന്നതും, അപ്രകാരം നടത്തുന്ന 
സ്ഥാപനം/ തൊഴിൽശാല / വ്യാപാരസ്ഥലം ഉടൻതന്നെ അട 
ച്ചുപൂട്ടുന്നതിനോ ലൈസൻസ് കൂടാതെ സൂക്ഷിച്ചിരിക്കുന്ന 


